Kerala Gazette No. 12 dated 22nd March 1983 
PART I 


കേരള നിയമസഭാ സെക്രട്ടേറിയററ് 


വിജ്ഞാപനം 


നമ്പർ 2355/ എൽ.എ . 4/83. തിരുവനന്തപുരം, 1983 ഫെബ്രുവരി 24. 

കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 

69 -ാം ചട്ടപ്രകാരം, 1983 - ലെ സർവകലാശാല നിയമങ്ങൾ 
( ഭേദഗതി) ബിൽ ഉദ° ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാ 
ണ്ടത്താടും ഏൽപ്പിച്ചുകൊടുക്കപ്പെട്ട നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച 
മെമ്മോറാണ്ടത്തോടും കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 

സെക്രട്ടറി, 
നിയമസഭ. 


G. 471 | MC 


ഏഴാം കേരള നിയമസഭ 

ബീൽ നമ്പർ 16 


1983- ലെ സർവകലാശാല നിയമങ്ങൾ ( ഭേദഗതി) ബിൽ 


1974 ലെ കേരള 

സർവകലാശാല ആക്ററും 1975 - ലെ കോഴിക്കോട 
സർവകലാശാല ആക്ററുംവീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുളള ഒരു ബിൽ. 


പീഠിക് -1974- ലെ ? കേരള സർവകലാശാല ആക്ററും 1975- ലെ 
കോഴിക്കോട് സർവകലാശാല ആക്ററും ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾ 
ക്കായി വീണ്ടും ഭേദഗതി ചെയ്യേണ്ടത് യുക്തരായിരിക്കുകയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൽ താഴെപ്പറ 
യും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 


1 . ചുരുക്കപ്പേരും പാരം വും - (1) ഈ ആക്ററിന് 1983 - ലെ 
സർവകലാശാല നിയമങ്ങൾ ( ഭേദഗതി) ആക്ററ് എന്ന് പേർ പറയാം. 

( 2) - ഇത് 1982 നവംബർ 18 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന 
തായി ക ണക്കാക്കേണ്ടതാണ്, 


2 , 1 97 4 - ലെ 17 -ാം ആക്ററിൻറ ഭേദഗതി.-- 1974 - ലെ കേരള 
സർവകലാശാല ആക്ററിൽ (1974- ലെ 11) , 56 -ാം വകുപ്പിൽ - 

( എ ) (1) -ാം ഉപവകുപ്പിൽ, ഏതെങ്കിലും കോളേജ് സർവകലാ 
ശാലയിൽ അഫിലിയേററ് ചെയ്യുന്നതിന് എന്നീ വാക്കുകൾക്ക് ശേഷം 
അഥവാ അഫിലിയേററ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കോളേജിൽ പുതിയ 
കോഴ്സുകളിൽ അഫിലിയേററ് ചെയ്യുന്നതിന് എന്നീ വാക്കുകൾ ചേർക്കേ 
ണ്ടതാണ്; 

( ബി) ( 2) -ാം ഉപവകുപ്പിന് പകരം, താഴെ പറയുന്ന ഉപവകുപ്പ് 
ചേർക്കേണ്ടതാണ് അതായത്: 


( 2) ഒരു കോളേജിന്റെ അഫിലിയേഷൻ അഥവാ ഒരു അഫിലി 
യേററ് ചെയ്ത കോളേജിൽ പുതിയ കോഴ്സുകളുടെ അഫിലിയേഷൻ 
നിബന്ധനകളും വ്യവസ്ഥകളും, ( 1) -ാം ഉപവകുപ്പു പ്രകാരമുളള അപേക്ഷ 
ഏത് കാലാവധിക്കകം സിൻഡിക്കേററ് പരിഗണിക്കണം എന്നുളളതുൾപ്പെടെ 
അങ്ങനെയുള്ള അഫിലിയേഷൻ അനുവദിക്കുന്നതിന് സിൻഡിക്കേററ് സ്വീകരി 
ക്കണ്ട നടപടിക്രമങ്ങളും സ്ററാറടുപകാരം നിർണ്ണയിച്ചിരിക്കേണ്ടതാണ്. 


3 
എന്നാൽ, ഗസററിൽ വിജ്ഞാപനംവഴി, വിജ്ഞാപനത്തിൽ പ്രത്യകം 
പറയേണ്ടുന്ന കാരണങ്ങളാൽ ചാൻസലർക്ക്. സിൻഡിക്കേറ് (1) -ാം ഉപ 
വകുപ്പു പ്രകാരമുള്ള അപേക്ഷ പരിഗണിക്കേണ്ട കാലാവധി, ആ കാലാവധി 
കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അഥവാ ഇല്ലെങ്കിലും അപകാരം വിജ്ഞാ 
പനത്തിൽ പറയാവുന്ന ഒരു വർഷത്തിൽ കവിയാത്ത അത്തരം കൂടുതൽ കാല 
ത്തയ്ക്ക് നീട്ടിക്കൊടുക്കാവുന്നതാണ്. 


3 . 1975 - ലെ 5 -ാം ആക്ററിന്റെ ഗതി. - 1915 - ലെ കോഴിക്കോട് 
സർവകലാശാല ആക്ററ്. (1975 - ലെ 5), 56 -ാം വകുപ്പിൽ - 

( എ ) , (1) -ാം ഉപവകുപ്പിൽ ഏതെങ്കിലും കോളേജ് സർവകലാശാല 
യിൽ അഫിലിയേററ് ചെയ്യുന്നതിന് എന്നീ വാക്കുകൾക്കു ശേഷം 

! അഥവാ 
അഫിലിയേററ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കോളേജിൽ പുതിയ കോഴ്സു 
കളിൽ അഫിലിയേററ് ചെയ്യുന്നതിന് എന്നീ വാക്കുകൾ ചേർക്കേണ്ട 
താണ്. 


( ബി ) ( 2) -ാം ഉപവകുപ്പിനു പകരം താഴെ പറയുന്ന ഉപവകുപ്പ് 


ചേർക്കേണ്ടതാണ് 


അതായത്: 


കാല 


" ( 2) ഒരു കോളേജിന്റെ അഫിലിയേഷൻ അഥവാ ഒരു അഫിലി 
യേററ് ചെയ്ത കോളേജിൽ പുതിയ കോഴ്സുകളുടെ അഫിലിയേഷൻ 
നിബന്ധനകളും വ്യവസ്ഥകളും. (1) -ാം ഉപവകുപ്പു പ്രകാരമുളള അപേക്ഷ 
ഏത് കാലാവധിക്കകം സിൻഡിക്കേറ പരിഗണിക്കണമെന്നുളളതുപ്പെടെ 
അങ്ങനെയുള്ള അഫിലിയേഷൻ, അനുവദിക്കുന്നതിന് സിൻഡിക്കേററ് സ്വീക 
രിക്കേണ്ട നടപടിക്രമങ്ങളും സ്ററാറ്റ്യൂട്ട് പ്രകാരം നിർണ്ണയിച്ചിരിക്കേണ്ട 
താണ്: 

എന്നാൽ, ഗസററിൽ വിജ്ഞാപനംവഴി | വിജ്ഞാപനത്തിൽ പ്രത്യേകം 
"പറയേണ്ടുന്ന കാരണങ്ങളാൽ ചാൻസലർക്ക്, സിൻഡിക്കേറ് (1) -ാം ഉപ 
വകുപ്പു പ്രകാരമുളള അപേക്ഷ പരിഗണിക്കേണ്ട കാലാവധി, ആ കാലാവധി 
കഴിഞ്ഞുപോയിട്ടുണ്ടെങ്കിലും അഥവാ ഇല്ലെങ്കിലും , അപ്രകാരം വിജ്ഞാപന 
ത്തിൽ പറയാവുന്ന ഒരു വർഷത്തിൽ കവിയാത്ത അത്തരം കൂടുതൽ 
ത്തേക്ക് നീട്ടികൊടുക്കാവുന്നതാണ്. 

4 , റ8°ദാക്കലും ഒഴിവാക്കലും.- ( 1) 1982 - ലെ സർവകലാശാല 
നിയമങ്ങൾ ( ഭേദഗതി) ഓർഡിനൻസ് ( 1982 - ലെ 6) ഇതിനാൽ റദ്ദാക്കി 
യിരിക്കുന്നു . 

( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽകൂടി പ്രസ്തുത ഓർഡിനൻ മൂലം 
ഭേദഗതിചെയ്ത പ്രകാരമുള 1974- ലെ കേരള സർവകലാശാല 
ത് !കററാ 
(1974 - ലെ 17) , അഥവാ, 1915 - ലെ കോഴിക്കോട സർവകലാശാല 
ആക്റോ (1915- ലെ 5) . (പ്രകാരം ചെയ്തഎന്തെങ്കിലും കാര്യമോ എടുത്ത 
ഏതെങ്കിലും നടപടിയോ, ഈ ആക്ററുമൂലം ഭേദഗതി ചെയ്ത പ്രകാരമുളള 
1974- ല് കേരള സർവകലാശാല ആക്റാ, അല്ലെങ്കിൽ, അതതു സംഗതി 
പോലെ, 1975 - ലെ കോഴിക്കോട സർവകലാശാല ആകാറാ 

പകാരം 
ചെയ്തിട്ടുളളതായോ എടുത്തിട്ടുളളതായോ കരുതേണ്ടതാണ്. 


അപകട ക 


ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 
ഒരു കോളേജിന്റെ അഫിലിയേഷനുളളതോ അല്ലെങ്കിൽ കൂടുതൽ വിഷയ 
ങ്ങളിൽ അഫിലിയേഷനുളളതോ ആയ അപേക്ഷകൾ രജിസ്( ടാർക്ക് അഭി 
സംബോധനചെയ്യേണ്ടതും, അത് കോഴ്സുകൾ ആരംഭിക്കുന്നതിന് ഉദ്ദേശി 
ച്ചിട്ടുളള അദ°ധ്യയനവർഷത്തിന് തൊട്ടുമുൻപുളള ഒക്ടോബർ 31 -ാം തീയതി 
ക്കുമുമ്പ് അദ്ദേഹത്തിന് അയച്ചുകൊടുക്കേണ്ടതുമാണെന്ന് 1977 - ലെ കേരള 
സർവകലാശാല ഫസ്റ്റ് സ്ററാട്ടം 23 -ാം അദ്ധ്യായം 1 -ാം സ്ററാ 
ററ്റ്യൂട്ടിൽ വ്യവസ്ഥചെയ്യുന്നു . അഫിലിയേഷന ആവശ്യപ്പെട്ടുകൊണ്ടുളള 
എല്ലാ അപേക്ഷകളും ഡിസംബർ മാസത്തിനുമുൻപായി സിൻഡിക്കറ 
പരിഗണിക്കേണ്ടതാണെന്ന് പ്രസ്തുത അദ° ധ്യായം, 6 -ാം സ്ററാററ്റ്യൂട്ട്(1) -ാം 
ഖണ്ഡത്തിൽ പറയുന്നു . 1971 - ലെ കോഴിക്കോട് സർവകലാശാല ഫസ്റ് 
സറാററ്റ്യൂട്ട്, 1 -ാം സ്ററാററ്റ്യൂട്ടിലും 21 -ാം അദ്ധ്യായം 6 -ാം സ്ററാററ്റ്യൂട്ട 
(1) -ാം ഖണ്ഡത്തിലും ഇതുപോലുള്ളവ്യവസ്ഥകൾ അടങ്ങിയിരിക്കുന്നു . 

2. 1982-83 അദ്ധ്യയന വർഷത്തിൽ കേരള സർവകലാശാലയുടെയും 
കോഴിക്കോട് സർവകലാശാലയുടെയും സിൻഡിക്കേററുകൾ അവർക്ക് കിട്ടിയ 
അഫിലിയേഷനുവേണ്ടിയുള 

പരിഗണിക്കുകയും 19 8 1 
ഡിസംബറിനുശേഷം അവരുടെ ശുപാർശകൾ , കേരള സർവകലാശാല ഫസ്റ് 
സ്ററാററട്ടിലെ 23 -ാം അദ്ധ്യായം 9 -ാം സ്ററാററ്റ്യൂട്ടിലും കോഴിക്കോട് 
സർവകലാശാല ഫസ്ററ് സ്ററാററ്റ്യൂട്ടിലെ 21 -ാം അദ്ധ്യായം 9 ( ജി ) 
സ്ററാററൂട്ടിലും, യഥാക്രമം പറയും( പകാരം, സർക്കാരിൻറ അഭിപ്രായം 
ആരായുന്നതിനുവേണ്ടി സർക്കാരിലേയ്ക്ക് അയയ്ക്കുകയും, കേരളസർവകലാ 
ശാലയുടെ കീഴിൽ 5 പുതിയ കോളേജുകളും 24 കോളേജുകളിൽ ഡിഗ്രി 
കോഴ്സുകളും 24 കോളേജുകളിൽ പോസ്റ്ററുഗാഡുവേററ് കോഴ്സുകളും, 
കോഴിക്കോട് സർവകലാശാലയുടെ കീഴിൽ ആറു പുതിയ കോളേജുകളും 
പത്തു കോളജുകളിൽ ഡിഗ്രി കോഴ്സുകളും എട്ടു കോളേജുകളിൽ പോസ്റ്ററു 
ഗാഡുവേററ് കോഴ്സുകളും ആരംഭിക്കുവാൻ സമ്മതിച്ചുകൊണ്ടുളള അഴീ 
( പായ , 

സർവകലാശാലകളെ സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു . 
സർവകലാശാലകൾ ചില സംഗതികളിൽതാൽക്കാലിക അഫിലിയേഷൻ അനു 
വദിച്ചിട്ടുണ്ട്. മറ ചില സംഗതികളിൽ അഫിലിയേഷൻ തീർപ്പാകാതെ 
യുമിരിക്കുന്നു. 

3 . ഇതിനിടയിൽ, 6098 /1982- ബി , 649611982 ജെ , എന്നീ നമ്പർ 
ഓ . പി . കളിൽ 1982 ഒക്ടോബർ 14 -ാം തീയതിയിലെ വിധിന്യായത്തിൽ 
കേരള ഹൈക്കോടതി, കേരള യൂണിവേഴ്സിററി, ഫസ്ററ് സ്ററാററ്റ്യൂട്ടിന്റെ 
23 -ാം അദ്ധ്യായത്തിലെ 6 (1) -ാം സ്ററാററ്റ്യൂട്ടിലെ ഡിസംബർ എന്ന 
പരാമർശം മുൻവർഷത്തെ ഡിസംബറിനെക്കുറിച്ചുമാത്രമാണെന്നും, വ്യവ 
സ്ഥകളുടെ വ്യാപ്തിയും സമയപരിധി നിശ്ചയിച്ചതിൻറ പിന്നിലെ 
യുക്തിയും അതുമൂലം സംരക്ഷിക്കപ്പെടേണ്ട പൊതുതാല്പര്യവും കണക്കി 
ലെടുക്കുമ്പോൾ പ്രസ്തുത സ്ററാറട്ട് 6 (1) -ൽ് നിശ്ചയിച്ചിരിക്കുന്ന 
ഡിസംബർ അവസാനമെന്ന സമയപരിധി, പ്രസ്തുത സ്ററാററ്റ്യൂട്ട് 23 -ാം 
അധ്യായം 9 -ാം സ്ററാററ്റ്യൂട്ടിൽ ഉദ്ദേശിച്ചിരിക്കുന്ന അഫിലിയേഷൻ 
നൽകലേം നിരസിക്കലോ സംബന്ധിക്കുന്ന അവസാന തീർപ്പ് കൽപ്പിക്കേണ്ട 
സമയപരിധിയാണ് എന്നതാണ് ചോദ്യം ചെയ്യാൻ പററാത്ത് നിഗമനമെന്നും 
1982-83 വർഷത്തിൽ ആരംഭിക്കേണ്ടിയിരുന്ന പുതിയ കോളേജുകളു 
ടെയും ഇടയിനിംഗ് കോളേജുകളുടെയും അഫിലിയേഷനുവേണ്ടിയുളള എല്ലാ 
അപേക്ഷ കളും 

നിഷ്ഫലമായി കണക്കാക്കേണ്ടതാണെന്നും ആ 
കളിൽമേൽ യാതൊരു അഫിലിയേഷനും നൽകാൻ പാടില്ലാത്തതാണെന്നും 
പ്രസ്താവിച്ചു . 


അപക 


5 
മുകളിൽപറഞ്ഞ ജഡ്ജിമെന്റിന്റെ വെളിച്ചത്തിൽ, ഗവൺമെൻറിൻറ 
അഭിപ്രായം അറിയിച്ചിട്ടുളള പുതിയ കോളേജുകൾക്കും, കോഴക്കേസുകൾക്കും 
അഫിലിയേഷൻ അനുവദിക്കുന്നതിൽ നിന്നും യൂണിവേഴ്സിററികൾ തടയ 
പ്പെട്ടു . അങ്ങനെ 1982-83 അദ്ധ്യയനവർഷത്തിൽ പുതിയ കോളേജുകളും, 
കോഴ്സുകളും ആരംഭിക്കാൻ സാധിക്കാതെയും, പുതിയ കോളേജുകളിലോ 
പുതിയ കോഴ്സുകളിലോ വിദ്യാർത്ഥികളെ (പബശിപ്പിക്കാൻ കഴിയാതെയും 
വന്ന ഒരു അവസ്ഥ സംജാതമായി. 

5. പുതിയ കോളേജുകളിലോ 1 982-83 അദ്ധ്യയന വർഷത്തിൽ 
ആരംഭിക്കുന്നതിന് ഉദ്ദേശിച്ചിട്ടുളള വിവിധ കോഴ്സുകളിലോ പ്രവേശന 
അതിനാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെബുദ്ധിമുട്ട് ഒഴിവാക്കണമെന്ന ഉദ 
ശത്തോടുകൂടി, കോളേജുകളുടെ അഫിലിയേഷനും അഫിലിയേററു ചെയ്ത 
കോളേജുകളിലെ പുതിയ കോഴ്സുകൾക്കുവേണ്ടിയുളളതുമായ അപേക്ഷകൾ 
സിൻഡിക്കേററ് പരിഗണിക്കേണ്ട സമയം നീട്ടികൊടുക്കുന്നതിന് ചാർസലറെ 
അധികാരപ്പെടുത്തുന്നതിനുവേണ്ടി, 1974- ലെ കേരള സർവകലാശാല ആക്റ് 
56 -ാം വകുപ്പും, 1975 - ലെ കാലിക്കറ്റ് സർവകലാശാല ആക്ററ് , 56 -ാം 
വകുപ്പും ഭേദഗതി ചെയ്യേണ്ടത് ആവശ്യമാണെന്നു കരുതി. 
6 . 

നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും 
ഈ കാര്യത്തിന് നിയമ 
സയുടെ അടുത്ത സമ്മേളനംവരെ കാത്തിരിക്കാൻ സാധിക്കാത്തതിനാലും, 
1982 - ലെ സർവകലാശാല നിയമങ്ങൾ ( ലേദഗതി) ഓർഡിനൻസ് (1982- ലെ 6) . 
1982 ബമ്പർ 11 -ാം തീയതി ഗവർണ്ണർ വിളംബരപ്പെടുത്തുകയുണ്ടായി. 
സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റുമുലം ഈ ഓർഡിനൻസിനെ മാററു 
ന്നതിനുള° ദേശിച്ചുകൊണ്ടുളളതാണ് ഈ ബില്ല്. 


ധനകാര്യ മെമ്മോറാണ്ടം 
ബില്ല് നിയമമാക്കപ്പെടുകയും നടപ്പിൽ വരുത്തുകയും ചെയ്താൽ, 
സംസ്ഥാനത്തെ സഞ്ചിതനിധിയിൽനിന്ന് യാതൊരു ചെലവും വരുന്നതല്ല . 


ഏൽപിച്ചുകൊടുക്കപ്പെട്ട നിയമനിർമ്മാണാധികാരം 

സംബന്ധിച്ച മെമ്മോറാണ്ടം 
1974 - ലെ കേരള സർവകലാശാല ആക്ററ് (1974- ലെ 11 56 -ാം 
വകുപ്പ് ( 2) -ാം ഉപവകുപ്പിനുപകരം ചേർക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ബില്ലിലെ 
2 -ാം ഖണ്ഡം ( ബി ) എന്ന ഉപഖണ്ഡം ഒരു കോളേജിന്റെ അഫിലിയേ 
ഷനോ അഥവാ ഒരു അഫിലിയേററുചെയ്ത കോളേജിൽ പുതിയ കോഴ്സു 
കളുടെ അഫിലിയേഷൻ യോ നിബന്ധനകളും, വ്യവസ്ഥകളും അങ്ങനെ 
യുളള അഫിലിയേഷനുളള അപേക്ഷ ഏത് കാലാവധിക്കകം സിൻഡിക്കേറ് 
പരിഗണിക്കണമെന്നുളളതുൾപ്പെടെ, അങ്ങനെയുളള അഫിലിയേഷൻ അനുവദി 
ക്കുന്നതിന് സിൻഡിക്കേറം സ്വീകരിക്കേണ്ട നടപടികമങ്ങളും സ്ററാററ്റ്യൂട്ട് 
(പകാരം നിർണ്ണയിക്കുന്നതിന് സർവകലാശാലയെ അധികാരപ്പെടുത്താൻ 
ഉദ്ദേശിക്കുന്നു . " (പസ്തുത ഉപവകുപ്പിന്റെ ക്ലിപ്ത നിബന്ധന. ഗസറ 
വിജ” ഞാപനംമൂലവും, അതിൽ പ്രത്യേകം പറഞ്ഞിരിക്കേണ്ട കാരണങ്ങളാലും, 
അഫിലിയേഷനുവേണ്ടിയുളള 

അപേക്ഷ പരിഗണിക്കേണ്ട കാലാവധി; 
G 471/ MC . 


6 
ആ കാലാവധി കഴിഞ്ഞാലും ഇല്ലെങ്കിലും, വിജ്ഞാപനത്തിൽ നിർദ്ദേശി 
ക്കാവുന്നവിധത്തിൽ ഒരു വർഷത്തിൽ കവിയാത്ത കുടുതൽ കാലത്തേക്ക് 
നീട്ടിക്കൊടുക്കുന്നതിന് ചാൻസലറെ അധികാരപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു . 
ബില്ലിലെ 3 -ാം ഖണ്ഡം, ( ബി) എന്ന ഉപഖണ്ഡം, 1976 - ലെ കോഴിക്കോട് 
സർവകലാശാല ആക്ററ് (1915 - ലെ 5 56 -ാം വകുപ്പ് ( 2) -ാം ഉപവകു 
പ്പിന് പകരം ആ ആക്ററിലും ഇതുപോലുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തു 
ന്നതിനുവേണ്ടി ചേർക്കുന്നതിന് ഉദ ° ദേശിക്കുന്നു . 

2 . ഏത് കാര്യങ്ങളെ സംബന്ധിച്ചാണോ സ്ററാററ്റ്യൂട്ടുകൾ നിർണ്ണ 
യിക്കപ്പെടാവുന്നതും അഥവാ വിജ്ഞാപനം പുറപ്പെടുവിക്കാവുന്നതും ആയ 
കാര്യങ്ങൾ നടപടിക്രമം സംബന്ധിച്ചുളളതോ ഭരണപരമായ സ്വഭാവത്തോടു 
കൂടിയതോ ആണ്. ഏല്പിച്ചുകൊടുക്കപ്പെട്ട നിയമനിർമ്മാണാധികാരം 
അങ്ങനെ സാധാരണ സ്വഭാവത്തിലുളളതാണ്. 


ററി . എം . ജേക്കബ്, 


കെ . ആർ. വസുന്ധര, 
അഡീഷണൽ ഹെഡ് ടാൻസ്ലേററർ . 


( ശരിത്തർജ്ജമ) 


Kerala Gazette No. 12 dated 22nd March 1983 
PART II 


ദകരള നിയമസഭാ സെക്രട്ടേറിയററ് 


വിജ്ഞാപനം 


നമ്പർ 2424/എൽ.എ . 4/83, തിരുവനന്തപുരം, 1983 ഫെബ്രുവരി, 25. 

കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 89 -ാം ചട്ടപ്രകാരം, 1983 - ലെ കേരള തൂക്കങ്ങളും അളവുകളും 
( നടപ്പാക്കൽ) ഭേദഗതി ബിൽ, ഉദ ° ദേശകാരണങ്ങളുടെ വിവരണത്തോടും 
ധനകാര്യ മെമ്മോറാണ്ടത്തോടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 

സെക്രട്ടറി, 
നിയമസം, 


G , 466/ MO 


ഏഴാം കരള നിയമസ 

ബീൽ നമ്പർ 23 
1983 - ലെ കേരള തൂക്കങ്ങളും അളവുകളും നടപ്പാക്കൽ) 

ഭേദഗതി ബിൽ 
1958- ലെ കേരള തൂക്കങ്ങളും അളവുകളും ( നടപ്പാക്കൽ) ആക്ട് 
വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുളള 

ഒരു 

ബിൽ 
പീടിക . - 1958- ലെ കേരള തൂക്കങ്ങളും അളവുകളും നടപ്പാക്കൽ) 
ആക s , 

താഴെ കാണുന്ന ആവശ്യത്തിനായി വീണ്ടും ഭേദഗതി ചെയ്യേണ്ടത് 
യുക്തമായിരിക്കയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിൻറ മുപ്പത്തിനാലാം സംവൽസരത്തിൽ താഴെ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 
1 . 

ചുരുക്കപ്പേരു് --ഈ ആക്ററിന്. 1983 - ലെ കേരള തൂക്കങ്ങളും 
അളവുകളും ( നടപ്പാക്കൽ) ഭേദഗതി ആക്ററ് എന്നു പേർ പറയാം. 

2 . 40 എ വകുപ്പ് വിട്ടുകളയൽ -1958- ലെ കേരളതുങ്ങളും 
അളവുകളും ( നടപ്പാക്കൽ) ആക്ടിലെ (1958- ലെ 45 ), 40 എ വകുപ്പ് 
വിട്ടുകളയേണ്ടതാണ്. 

ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 
1958 - ലെ കേരള തൂക്കങ്ങളും അളവുകളും ( നടപ്പാക്കൽ) 

ആക്ട്, 
(1958 - ലെ 45) 40 എ വകുപ്പ്, ഏതെങ്കിലും വിഭാഗം വ്യക്തികൾ , 
ഏതെങ്കിലും സാധനങ്ങൾ, ഏതെങ്കിലും വ്യാപാരം അല്ലെങ്കിൽ വ്യാപാരങ്ങ 
ളുടെ വിഭാഗം അല്ലെങ്കിൽ തൂക്കങ്ങളുടെഏതെങ്കിലും വിഭാഗം, വിജ്ഞാപന 
ത്തിൽ (പ്രത്യേകം പറയുന്ന വ്യാപാരത്തിനോ വ്യാപാരങ്ങൾക്കോ അല്ലാതെ 
മറെറന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചതോ ഉപയോഗിക്കുന്നതിന് ഉദ° ദേ 
ശിച്ചതോ ആയ അളവുകൾ അല്ലെങ്കിൽ തുക്കുന്നതിനോ അളക്കുന്നതിനോ 
ഉളള ഉപകരണങ്ങൾ എന്നിവയെ പൊതു താല്പര്യത്തിന് അങ്ങനെചെയ്യേണ്ടത് 
ആവശ്യമാണെന്ന് സർക്കാരിന് ബോദ്ധ്യപ്പെട്ടാൽ, ഏർപ്പെടുത്തുന്നതിന് അനു 
യോജ്യമെന്നു കരുതുന്ന വ്യവസ്ഥകൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയ 
മായി ഗസററു വിജ്ഞാപനംമൂലം ആക്ററിന്റെ എല്ലാ വ്യവസ്ഥകളിൽ 
നിന്നുമോ ഏതെങ്കിലും വ്യവസ്ഥയിൽ നിന്നോ ഒഴിവാക്കാവുന്നതാണെന്ന് 
വ്യവസ്ഥ ചെയ്യുന്നു . 1960 - ലെ കേരള തുകങ്ങളും അളവുകളും ( നടപ്പാ 
ക്കൽ) ഭേദഗതി ആക്ടുമൂലം, തൃക്കുന്നതിനും അളക്കുന്നതിനുമുളള ചില 
ഉപകരണങ്ങളുടെ തുടർന്നുളള ഉപയോഗം, പൊതു താല്പര്യത്തിനുവേണ്ടി 
അനുവദിക്കുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തുക എന്ന 

ആവശ്യ 
ത്തിനായിട്ടാണ് 1958 - ലെ കേരള തുക്കങ്ങളും അളവുകളും നടപ്പാക്കൽ) 
ആക്ടിൽ 40 എ വകുപ്പ് കുട്ടിച്ചേർത്തത്. - എന്നാൽ, 1956 - ലെ സ്ററാൻ 
ഡാർഡ്സ് ഓഫ് വെയിററ്സ് ആൻറ് മെഷേർസ് ആക്ടിൽ (1956 - ലെ 
89 -ാം കേന്ദ്ര ആക°s ), നിർദ° oദേശിച്ചിട്ടുളള സ്ററാൻഡാർഡ് യൂണിറ്റുകൾ 


2 


അല്ലാത്ത മററു തുക്കങ്ങളുടേയും അളവുകളുടേയും എല്ലാ യൂണിറ്റുകളു 
ടേയും ഉപയോഗം പ്രസ്തുത കേന്ദ്ര ആക്ടിൻ കീഴിൽ ഇതുവരെയായി പ്രസി 
8 ° ധം ചെയ്തിട്ടുളള വിവിധ വിജ്ഞാപനങ്ങൾമൂലം നിരോധിച്ചിട്ടുണ്ട്. മാത 
വുമല്ല , 1976- ലെ സ്റാൻഡാർഡ്സ് ഓഫ് വെയിററ്സ് ആൻറ് മെഷേർസ് 
ആകUs (1976 - ലെ 60 -ാം കന്ദ ആക്ട്) പകാരം 

1956 ലെ 
സ്ററാൻഡാർഡ്സ് ഓഫ് വെയിററ്റസ ആൻറ് മെഷർസ ആക s 
(1958 - ലെ 89 -ാം കേന്ദ്ര ആക്ട്) റ8 °ദാക്കുകയും, ഒന്നാമതായി പറഞ്ഞ 
ആക്ടിൽ നിർദേശിച്ചിട്ടുളളതല്ലാത്ത മറേറതൊരു തുക്കളുടേയും അളവു 
കളുടേയും യൂണിററുകൾ തുടരുന്നത് നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു . 
അതിനാൽ സംസ്ഥാന ആക°s . 40 -ാം വകുപ്പിലെ വ്യവസ്ഥകൾകൊണ്ട 
യാതൊന്നും തന്നെ നേടാനില്ല . തൻമൂലം ആ വകുപ്പ് വിട്ടുകളയാൻ ഉദ്ദേശി 
ക്കുന്നു . ഈ ആവശ്യം ഉദ ° ദേശിച്ചുകൊണ്ടുളളതാണ് ഈ ബിൽ. 


ധനകാര്യമെമ്മോറാണ്ടം 
ഈ ബിൽ നിയമമാക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിത നിധിയിൽ നിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല . 


പി . ജെ . ജോസഫ് 


( ശരിതർജ്ജമ) 


കെ . കെ . രവീന്ദ്രൻ പിളള . 

അണ്ടർ സെക്രട്ടറി . 


Kerala Gazette No. 12 dated 22nd March 1983. 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയററ് 


വിജ്ഞാപനം 


നമ്പർ 2493/എൽ.എ 4/ 83. 

തിരുവനന്തപുരം 1983 മാർച്ച് 3 . 
കേരള നിയമസഭയുടെ നടപടികുമവും കാര്യനിർവ്വഹണവും സംബ 
ന്ധിച്ച ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം, 1983 - ലെ കേരള ഭൂനികുതി 
( ദഗതി) ബിൽ, ഉദ° ദേശകാരണങ്ങളുടെ വിവരണത്തോടും, ധനകാര്യമെമ്മോ 
റാണ്ടത്താടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ക 


ഡോ . ആർ. ( പ്രസന്നൻ, 

സെക്രട്ടറി, 
നിയമസഭ, 


G, 416/ MC 


ഏഴാം കേരള നിയമസം 

ബിൽ നമ്പർ 20 


1983- ലെ കേരള ഭൂനികുതി ( ഭേദഗതി) ബിൽ 
1961- ലെ കേരള ഭൂനികുതി ആക്ററ് വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുളള 


ഒരു ബിൽ 


താഴ 


പീടിക. - 1961 - ലെ കേരള ഭൂനികുതി ആക്റ് താഴെ കാണുന്ന 
ആവശ്യങ്ങൾക്കുവേണ്ടിവീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൽ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1 , ചുരുക്കപ്പേര് --ഈ ആക്ററിന് 1983- ലെ കേരള ഭൂനികുതി 
( ഭേദഗതി) " ആക്ററ് , എന്നു പേർ പറയാം. 

6 -ാം വകുപ്പിൻറ ഭേദഗതി. - 1961- ലെ കേരള ഭൂനികുതി ആക്റ് 
(1961 - ലെ 13) (ഇതിനുശേഷം പ്രധാന ആക്ററ് എന്നാണ് പരാമർശിക്ക 
പ്പെടുക), 6 -ാം വകുപ്പിലെ (3) , ( 4), (5) എന്നീ ഉപവകുപ്പുകൾ വിട്ടു 
കളായതാണ്. 

3 . 1 -ാം വകുപ്പിന്റെ മദഗതി:-പ്രധാന ആക്ററ്. 7 -ാം വകുപ്പ്, 
(6) -ാം ഉപവകുപ്പിനു പകരം താഴെ പറയുന്ന ഉപവകുപ്പ് ചേർക്കണ്ടതാണ് 


2 . 


അതായത് 


തരത്തിൽ 


( 6) ഗവൺമെൻ , കഴിയുന്നത് വേഗത്തിൽ, എങ്ങിനെയായാലും 
1985 ഡിസംബർ 31 -ാം തീയതിക്കു മുൻപ്, സർവെ ചെയ്തിട്ടില്ലാത്ത 
ഭൂമികളുടെ സർവ്വേ നടത്തിക്കേണ്ടതും. അതിൻമേൽ, നിർണ്ണയിക്കപ്പെട്ടിട്ടുളള 
അധികാരസ്ഥൻ അത്തരം ഭൂമിയെ സംബന്ധിച്ച് നൽകേണ്ടുന്ന അടിസ്ഥാന 
നികുതിയുടെ ഒരു മുറപ്രകാരമുളള അസസ്മെൻറ് നടത്തണ്ടതുമാണ്. 
6 , 6 എ എന്നീ വകുപ്പുകളിലെ വ്യവസ്ഥകൾ അത്തരം മുറപ്രകാരമുളള 
അസസ്മെൻറിന ബാധകമാക്കേണ്ടതാണ്. 

മുറപ്രകാരമുള 
അസസ്മെന്റ് നടത്തിയതിനുശേഷം, (2 ) -ാം ഉപവകുപ്പോ ( 3) -ാം ഉപ 
വകുപ്പോ ഉപകാരം താൽക്കാലികമായി നടത്തിയ അസസ്മെൻറിലേക്കു 
വേണ്ടി നൽകിയ ഏതു തുകയും അതതു സംഗതിപോലെ , മുറപ്രകാരമുളള 
അസസ്മെന്റിലേക്കായി നൽകിയതായി കരുതേണ്ടതും, അത്തരം താൽക്കാലിക 
അസസ്മെൻറിലേക്കു നൽകിയ 

തുക 

മുറപ്രകാരമുള അസസ്മെൻറു 
( പകാരം നൽകേണ്ടുന്ന തുകയേക്കാൾ അധികമായാൽ അധികമുളളത് അതിന് 
അർഹതയുളള വ്യക്തിക്ക് തിരിച്ചു നൽകണ്ടതുമാണ്. 
4 , 

9 -ാം വകുപ്പിന്റെ ഗതി.-- പ്രധാന ആക°ററ്. 9 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പിൽ " 8 -ാം വകുപ്പ് ( 2) -ാം ഉപവകുപ്പുപ്രകാരമുളള അഥവ 
എന്ന വാക്കുകളും ( ബാക്കറുകളും അക്കങ്ങളും വിട്ടുകളയേണ്ടതാണ്. 


3 - 
, ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 
1972 - ലെ കേരള ഭൂനികുതി ( ഭേദഗതി) ആക്ററ്, (1972 - ലെ 9). 
പ്രകാരം അടിസ്ഥാന നികുതി അസസ് ചെയ്യുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന 
എ എന്ന ഒരു പുതിയ വകുപ്പ് 1961 - ലെ കേരള ഭൂനികുതി ആക്ററിൽ 
കൂട്ടിച്ചേർത്തു . ഈ ആക്ററിലെ 6 എ വകുപ്പിൽ അടങ്ങിയിരിക്കുന്നവ്യവസ്ഥ 
കളുടെ വെളിച്ചത്തിൽ ഈ ആക്ററ്, 6 -ാം വകുപ്പിലെ ( 3), ( 4), ( 5) എന്നീ 
ഉപവകുപ്പുകൾ നിലനിർത്തേണ്ട ആവശ്യമില്ലെന്നു കരുതുന്നു . അതിനാൽ 
ആ ഉപവകുപ്പുകൾ വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നു . 

2 . 1961 - ലെ കേരള മുനികുതി ആക്ററ്, 1 -ാം വകുപ്പ്. ( 8) -ാം 
ഉപവകുപ്പു പ്രകാരം സർവ്വേ നടത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളുടെ സർവ്വേ 1975 
ഡിസംബർ 31 -ാം തീയതിക്കു മുൻപ് ഗവൺമെന്റ് നടത്തിക്കണ്ടതായിരുന്നു . 
എന്നിരുന്നാലും, സർവ്വ ആ തീയതിക്കുമുൻപ് പൂർത്തിയാക്കാൻ കഴിഞ്ഞി 
ട്ടില്ല . സംസ്ഥാനത്തെ സർവ്വേ നടത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളുടെ സർവ്വ 
1986 അവസാനത്തോടെ മാത്രമേ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളുവെന്ന് 
കരുതുന്നു . അതിനാൽ, സർവ്വേ നടത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളുടെ സർവ്വ 
പൂർത്തിയാക്കുന്നതിനുളള കാലാവധി 1985 ഡിസംബർ 31 വരെ ദീർഘിപ്പി 
ക്കുന്നതിന് ഉദ്ദേശിക്കുന്നു . 

3 , മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേററുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ 
ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ഡം 


ഈ ബിൽ, നിയമമാക്കുകയും, പ്രാബല്യത്തിൽ കൊണ്ടുവരികയും 
ചെയ്താൽ സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു ചെലവും 
ഉണ്ടാകുന്നതല്ല . 


പി , ജെ . ജോസഫ് 


ശരി തർജ്ജമ 


( ഒപ്പ് ) 
കെ , കെ . രവീന്ദ്രൻ പിളള. 
അണ്ടർ സെക്രട്ടറി ( ലാ ) . 


Kerala Gazette No. 12 dated 22nd March 1983 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയററ് 


വിജ്ഞാപനം 


നമ്പർ 264 9 /എൽഎ 4 / 83. 

തിരുവനന്തപുരം, 1983 മാർച്ച് 1. 
കേരള നിയമസഭയുടെനടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം, 1983- ലെ വിദ്യുച്ഛക്തി (വിതരണ്) 
കേരള ഭേദഗതി ബിൽ, " ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ 

മ്മോറാണ്ടത്താടും കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 


സെക്രട്ടറി, 
നിയമസം. 


, G. 470/ MC, 


ഏഴാം കേരള നിയമസഭ 


ബീൽ നമ്പർ 28 


സം ബ 


1983- ലെ വിദ്യുച്ഛക്തി വിതരണ) കേരള ഭേദഗതി ബിൽ 

1948 - ലെ വിദ്യുച്ഛക്തി വിതരണ) ആക്ററ് കേരളത്ത 
ന്ധിച്ചിടത്തോളം, ദേഗതി ചെയ്യുന്നതിനുളള 

ഒരു 
ബിൽ 


പീഠിക -താഴെ 2 പറയുന്ന ആവശ്യത്തിനുവേണ്ടി 1948 - ലെ വിദ 
ച്ഛക്തി (വിതരണ) ആക്ററ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം , ഭേദഗതി 
യ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൽ താഴ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1 . ചുരുക്കപ്പേരും, വ്യാപ്തിയും ( പാരംഭവും ഈ ആക്ററിന് 
1983- ലെ വിദ്യുച്ഛക്തി (വിതരണ്) കേരള ഭേദഗതി ആക്ററ്, എന്നു 
പർ പറയാം. 

(2) ഇതിന് കേരള സംസ്ഥാനംമുഴുവൻ വ്യാപ്തിയുണ്ടായിരിക്കുന്ന 
മാണ്. 

( 3) ഇത് 1983 ഫെബ്രുവരി 21 -ാം തീയതി പ്രാബല്യത്തിൽവന്ന 
തായി കരുതേണ്ടതാണ്. 
2 . 

49 -ാം വകുപ്പിൻറ ദഗതി --1948 - ലെ വിദ്യുച്ഛക്തി 
വിതരണ) ആക്ററ്, (1948 - ലെ 54 -ാം കേന്ദ്ര ആക്ററ്) (ഇതിനുശേഷം 
( പധാന ആക്ററ് എന്നാണ് പരാമർശിക്കപ്പെടുക) 

49 -ാം വകുപ്പ് 
( 4) -ാം ഉപവകുപ്പിനുശേഷം, താഴെ പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്. 
നതായത്: 
( 5) 1983 - ലെ വിദ്യുച്ഛക്തി വിതരണ) കേരള 

ഗതി 
ആക്ററിന്റെ പ്രാരംഭത്തിനു മുൻപ് , ബോർഡ് വിദ്യുച്ഛക്തി വിതരണം 
നടത്തുന്നതിന് വേണ്ടീ വ്യവസ്ഥ ചെയ്യുന്ന ഒരു കരാറിലെ, അല്ലെങ്കിൽമറേറ 
തെങ്കിലും സംവിധാനത്തിലെ കക്ഷി, അത്തരം കരാറിന്റെ പ്രമാണത്തിലോ, 
അല്ലെങ്കിൽ മറ്റു സംവിധാനത്തിലോ, അല്ലെങ്കിൽ, അപകാരം ( പാഠംത്തിനു 
മുൻപ് പ്രാബല്യത്തിലിരുന്ന ഈ ആക്റ് ഉൾപ്പെടെ ഏതു നിയമത്തിലോ, 
എന്തുതന്നെ അടങ്ങിയിരുന്നാലും, അത്തരത്തിലുളള പ്രാരംഭത്തിനുശേഷം വിത 
രണം ചെയ്ത വിദ്യുച്ഛക്തി സംബന്ധിച്ച്. ( 1) -ാം ഉപവകുപ്പുപകാരം 
ഏകീകൃതമായി ഉണ്ടാക്കിയതോ കാലാകാലങ്ങളിൽ മാററം വരുത്തിയതോ ആയ 
താരിപ്പുപകാരം കണക്കാക്കിയതും, 

കകപ്പി 

ഉൾപ്പെടുന്ന വിഭാഗ 
ത്തിനു ബാധകമായതുമായ ത്തർ വില (ഏതുപേരിൽ. പറഞ്ഞാലും) 
നൽകേ തോണം , 


തിരം 


3 


3. റa“ദാക്കലും ഒഴിവാക്കലും.- (1) 1983 - ലെ വിദ്യുച്ഛക്തി 
വിതരണ) കേരള ഭേദഗതി ഓർഡിനൻസ് (1983- ലെ 6) . ഇതിനാൽ 
റദ്ദാക്കിയിരിക്കുന്നു . 


( 2) അങ്ങനെ13°ദാക്കിയിരുന്നാരന്നെയും. പ്രസ്തുത ഓർഡിനൻസു 
( പകാരം ഭേദഗതി ചെയ്ത പ്രകാരമുളള പ്രധാന ആക്ററു പ്രകാരം ചെയ്ത 
ഏതു സംഗതിയും, എടുത്ത്എന്തു നടപടിയും ഈ ആക്റ്റുപകാരം ഭേദഗതി 
പെയ്ത പ്രകാരമുളള പ്രധാന ആക്ററുപകാരം ചെയ്തതായോ, എടുത്ത 
തായോ കരുതേണ്ടതാണ് . 


ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 


കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡുമായി കരാറിൽ ഏർപ്പെട്ടി 
ട്ടുള് 25 

എക്സ ടാ ഹൈ ടെൻഷൻ വ്യാവസായിക ഉപഭോക്താക്കളിൽ, 
ഇൻഡ്യൻ അലുമിനിയം കമ്പനിയെ കരാറിന്റെ കാലാവധിക്കാലത്തുതന്നെ 
താരിപ്പ ഡിവിഷനിൽനിന്നും ഒഴിവാക്കീട്ടുണ്ട്. 

ഈ കമ്പനി 
ഏകദേശം 360 മില്യൺ യൂണിററ വിദ്യുച്ഛക്തി ഓരോ വർഷവും 
ഉപയോഗിക്കുകയുംയൂണിററിന് 8 , 36 പൈസ നിരക്കിൽമാത്രം വില നല്കു 
കയും ചെയ്തു വരികയാണ്. കമ്പനിയുമായുളള കരാറിന് 31-8-1985് 
വരെ നിയമസാധുതയുണ്ട്. എക്സ്ട്രാ ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾക്കു 
വേണ്ടിയുളള താരിപ്പ് നിരക്ക് 1-9-1982 മുതൽ യൂണിററിന് മൊത്തത്തിൽ 
24, 6 പൈസയായി കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ്പുതുക്കു 
കയുണ്ടായി. താരിപ്പിൽ, ഇൻഡ്യൻ അലൂമിനിയം കമ്പനിയെ സംബ 
ന്ധിച്ച ഒരു പെസയുടെ വ്യത്യാസം എന്നു പറയുമ്പോൾ , വിദ്യുച്ഛക്തി 
ബോർഡിന് 36 ലക്ഷത്തോളം രൂപയും ഗവൺമെന്റിന് വിദ്യുച്ഛക്തി 
ഡ്യൂട്ടിയിനത്തിൽ 10, 8 ലക്ഷം 

രൂപയും നഷ്ടം വരുന്നുവെന്നർത്ഥം. 
പുതുക്കലിനുശേഷം നിരക്കിലുളള വ്യത്യാസം യൂ ണിററിന് ഏകദേശം 16 
പൈസയാകുന്നതും അതനുസരിച്ച്, പുതുക്കുന്നതിനു മുൻപുളള നിരക്കിൽ 
ബോർഡ്, തുടർന്നും ചാർജ്ജു ചെയ്താൽ വിദ്യുച്ഛക്തി ബോർഡിൻറ 
വാർഷിക നഷ്ടം 575 ലക്ഷം രൂപയും, ഗവൺമെന്റിന്റെ നഷ്ടം 11 2. 8 
ലക്ഷം രൂപയും ആയിത്തീരുന്നതാണ്. ആകയാൽ, കരാറിലെ നിബന്ധന 

അതിജീവിച്ചു എല്ലാ എക്സ്ട്രാ ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾക്കും 
ഏകീകത താരിപ്പ് നിരക്ക് ചുമത്തേണ്ടത് ആവശ്യമാണെന്നു കരുതി. ഈ 
ആവശ്യത്തിലേക്കായി 1948 - ലെ വിദ്യുച്ഛക്തി വിതരണ്) ആക്ററിലെ 
49-ാം വകുപ്പ് അനുയോജ്യമായ വിധത്തിൽ ഭേദഗതി ചെയ്യേണ്ടിവന്നു . 
2 . കേരള നിയമസഭ സമ്മേളനത്തിൽ അല്ലാതിരുന്നതിനാലും, 

ഈ 
സംഗതിയിൽ അടിയന്തിരമായി നടപടി സ്വീകരിക്കേണ്ടത് ആവശ്യമാണെന്നു 
തോന്നിയതിനാലും, മേൽപറഞ്ഞ ലക്ഷ്യം നേടുന്നതിനുവേണ്ടി ഗവർണ്ണർ 
1983- ലെ വിദ്യുച്ഛക്തി വിതരണ) കേരള ഭേദഗതി ഓർഡിനൻസ് 1983 
ഫെബ്രുവരി 21 -ാം തീയതി വിളംബരപ്പെടുത്തുകയുണ്ടായി. 

ഈ ഓർഡി 
നൻസ്, നിയമസഭയുടെ ഒരു ആക്ററുമൂലം മാററുന്നതിന് ഉദ്ദേശിച്ചുകൊ 
ണ്ടുളളതാണ് ഈ ബിൽ, 


കൾ 


ധനകാര്യമെമ്മോറാണ്ടം 


ഈ ബിൽ, നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും 
ചെയ്താൽ, സംസ്ഥാനസമിതനിധിയിൽ നിന്നും യാതൊരു ചെലവും 
ഉണ്ടാകുന്നതല്ല . 


ആർ. ബാലകൃഷ്ണപിളള 


( ശരിതർജ്ജമ) 


കെ , കെ . രവീന്ദ്രൻ പിളള 
അ ണ്ടർ സെക്രട്ടറി ( ലാ ) . 


Reg. No. KLTV (N )/12 


Government of Kerala 

1983 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVIII 


22nd March 1983 
Trivandrum , Tuesday, 

1st Chaithra 1905 (Saka ) 


[No. 345 


KERALA DEVASWOM REFORMS COMMISSION 


K. P. SANKARAN NAIR 
Commission of Inquiry 


A :1-Jawaharnagar 
Trivandrum -3 

Pin 695 003 
Date: 5-3-1983. 


Telephonc No. 65826 (Res.) 


Dear Sir /Madam , 


Government have been considering the question of introducing and implementing a uniform statute for 
the proper administration of all Hindu Religious Institutions and Endowments in Kerala . As a step towards this, 
Government have in their G. O. (MS) No. 56/83/RD dated 18th January 1983 , appointed me as One-Man 
Commission to submit a report on the legislative framework suited to present day situation for temple 
administration in all the three regions viz . Travancore, Cochin and Malabar . The termsof reference include 
the following itemsalso : 

(a) Suggest the pattern of administration to be evolved for the effective administration of the temples, 
without phenomenal increase of their financial commitment. 

(b ) The modus of control to be exercised by the Government. 
c ) Suggest ways and means for augınenting the finances so as to meet the increasing liabilities . 

The appended Questionnaire is issued to elicit the opinion of Hindu organisations, devotees and all other 
persons interested in this enquiry . I request you to forward your replies to the Questionnaire and other factual 
proposals, if any, so as to reach ine cither in person or by registered post not later than 30th April 1983 . 

On rcceipt of replics, I propose to visit the District headquarters and important temples with a view to 
take evidence from persons who are keenly interested in the welfare and better administration of our religious 
institutions. In view of the practical difficulties to meet persons individually , I request you to treat this as an 
invitation to come forward and intimate me your ingness to cvidence in this inatter. I ma you 
that I shall cndeavour to prepare and submit to Government recommendations acceptable to the Hindu 
community and conducive to the proper administration of the Hindu religious institutions. I hope, 
you will cxtend your esteemed co -operation to fulfill my onerous task within the stipulated time. 


Yours faithfully, 


K. P. SANKARAN NAIR , 

Commission of Inquiry . 
PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, TRIVANDRUM , 1983. 
33 / 1204/V . 


11 


കേരള ദേവസ്വം ഭരണപരിഷ്കാര കമ്മീഷൻ 


കെ . പി . ശങ്കരൻ നായർ, 


എ -1- ജവഹർ നഗർ, 
തിരുവനന്തപുരം-3 , 


അന്വഷണ കമ്മീഷൻ, 


ഫോൺ: 65826. 


1983 മാർച്ച് 5 . 


മാന്യരെ, 

കേരള സംസ്ഥാനത്തെ ഹിന്ദുമത സ്ഥാപനങ്ങളുടെ കാലോചിതമായ ഭരണത്തിന് ഒരു ഏകീകൃത 
നിയമം ഉണ്ടാക്കുന്നതിനെപ്പററി ഗവൺമെൻറ് പരിഗണിച്ചു വരികയായിരുന്നു . ഇതേപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് 
സമർപ്പിക്കുന്നതിന് എന്നെ ഏകാംഗ കമ്മീഷനായി നിയമിച്ചുകൊണ്ട് 1983 ജനുവരി 18-ാം തീയതി ജി . ഒ. 
( എം. എസ്.) 56/83 ആർ. ഡി . നമ്പരായി ഗവൺമെൻറ് ഉത്തരവു പുറപ്പെടുവിച്ചിരിക്കുന്നു . തിരുവിതാംകൂർ, 
കൊച്ചി, മലബാർ പ്രദേശങ്ങളിലുള്ളഹിന്ദുമതസ്ഥാപനങ്ങളുടെ രണത്തിന് ഉണ്ടാക്കേണ്ട ഏകീകൃത നിയമത്തിൻറ 
രൂപം എന്തായിരിക്കണമെന്ന് റിപ്പോർട്ടു ചെയ്യുന്നതോടൊപ്പം താഴെപ്പറയുന്ന വിഷയങ്ങളും കമ്മീഷൻ അന്വേഷണ 
പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 
( എ ) ദേവസ്വങ്ങളുടെ മെച്ചപ്പെട്ട ഭരണത്തിന്, ( പകടമായ അധികച്ചെലവ് കൂടാതെ, നടപ്പാക്കാവുന്ന രണ 

സംവിധാനം. 


( ബി ) ദേവസ്വം ഭരണ ത്തിൽ ഗവൺമെൻറിന് ഉണ്ടായിരിക്കേണ്ട നിയന്ത്രണത്തിന്റെ സ്വഭാവം, 
( സി ) വർദ്ധിച്ചു വരുന്ന ബാധ്യതകൾ നിറവേററുന്നതിന് ആവശ്യമായ ധനാഗമ മാർഗ്ഗങ്ങൾ. 


ഈ വിഷയങ്ങളിൽ ഹൈന്ദവ സംഘടനകൾക്കും, ആരാധകർക്കും, മറാഴ, തല്പരകക്ഷികൾക്കും ഉളള 
അഭിപായ , അറിയുന്നതിന് വേണ്ടിയാണ് അനുബന്ധമായി ചേർത്തിരിക്കുന്ന പ്രശ്നാവലി പുറപ്പെടുവിച്ചിരി 
ക്കുന്നത് തല്പരകക്ഷികൾ പശ°നാവലിക്കുളളഉത്തരങ്ങളും, അവർക്ക് കൂടുതലായി നൽകാനുളള വസ്തുനിഷ് o 
മായ നിർദ്ദേശങ്ങളും, 1983 ഏപ്രിൽ 30 -ാം തീയതിയ്ക്ക് മുൻപായി എനിക്ക് കിട്ടത്തക്കവണ്ണം; നേരിട്ടോ തപാൽ 
മാർഗ്ഗമോ അയച്ചു തരണമെന്ന് താല്പര്യപ്പെടുന്നു . 

(പശ° നാവലിയുടെ മറുപടികൾ കിട്ടിയ ശേഷം കേരളത്തിലെ ജില്ലാ ആസ്ഥാനങ്ങളും പ്രധാന ക്ഷേ ( ത 
ങ്ങളും സന്ദർശിച്ച്, ഹിന്ദുമതസ്ഥാപനങ്ങളുടെ സൽഭാഗ ത്തിൽ താത്പര്യമുളള വ്യക്തികളിൽനിന്നും തെളിവ 
ശേഖരിക്കുന്നതിനും കമ്മീഷൻ ആഗ്രഹിക്കുന്നു . പ്രത്യേകം പ്രത്യേകംക്ഷണക്കത്ത്അയയ്ക്കാനുളള പ്രായോഗിക 
ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി, ഇതൊരു ക്ഷണക്കത്തായി കരുതി തെളിവ് നൽകാനുളള താങ്കളുടെ സന്നദ്ധത 
എന്നെമുൻകൂട്ടി അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു . ഹൈന്ദവജനതയ്ക്ക് സ്വീകാര്യവും പ്രായോഗികവുമായ 
ശുപാർശകൾ തയ്യാറാക്കി യഥാകാലം ഗവൺമെന്റിന് സമർപ്പിക്കുന്നതിനും, തദ്വാരാ ഹിന്ദുമതസ്ഥാപനങ്ങളുടെ 
ചെതന്യവത്തായ രേണം ഉറപ്പുവരുത്തുന്നതിനും ഞാൻ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്നതാണ് . എൻറ 
കടമകൾ നിറവേററുന്നതിന് താങ്കളുടെ വിലപ്പെട്ട സഹകരണം ലഭിക്കുമെന്ന് ഞാൻ പ ത്യാശിക്കുന്നു . 


വിധേയൻ, 


. കെ . പി . ശങ്കരൻ നായർ , 

അന്വേഷണ കമ്മീഷൻ, 


ശശീമതി, 


KERALA DEVASWOM REFORMS COMMISSION 

QUESTIONNAIRE 
((പ്രശ്നാവല ;iiitbs 141 3rli mail Aid)11 (1 
. 

?ttil16 ( 19 ( its: ittirel:tory ? 3972 7ം ( fu 
9d Illjile troll??? ; or 11 ( 3gitsriാ *10I IIitle stil 

25ti it s hit 
Please furnish replics to the questions in the space provided against cach question . In case, the 
space is insufficient, additional sheets may be used , 

used,"indicating the quest 

the question number Locattolog 

: 

11 . " Itia Eാ rint t 
t treatinga Car Dr തം തം Cle at a ! ( 10 ) ത 


Note : 


. 


1. Do you think it is advisable and feasible to have 

a common legislation to ensure an integrated 
system of administration of the Hindu religious 
institutions and Endowments in the whole of 
Kerala State ? What shall be the broad features 
of such an enactment ? 

കേരളം ഒട്ടാകെയുളള ഹിന്ദുമത സ്ഥാപനങ്ങൾക്ക 
ഏകീകൃത ഭരണസംവിധാനം ഉണ്ടായിരിക്കത്തെക്ക 
വിധം ഒരു നിയമം നിർമ്മിക്കേണ്ടത് ആശാസ്യവും 
പായോഗികവും അല്ലേ ? മറുപടിക്കുളള കാരണ 
ങ്ങൾകൂടി കാണിക്കുക. ഏകീകൃത നിയമത്തിൻറ 
ഏകദേശരൂപംഎന്തായിരിക്കണം? 


| victeiltippi; Jils ? iq aili thil. Anil1 1107 o 

is li1ാ T VInterstulai ( 9912 10 * 111-199% 
16tty! ; ! II I girl) 3d IIt it? 110ttivili) 

: 2:01: il) :htty 3 IIbile 


| cn e tea factre" to 60 ) Ocഗ്യവ 
ctം താരററ് 10 ന uf ഗം UTT റ8 g റി ന 

. ( റirica de l inf തി തറ്റം (t can c 


- 


2. What is your opinion about the present admini 

stration of the Travancore and Cochin 
Devaswom Boards ? 


2013121? alini161 "irly tiitics (1oinii10 (11) { di sri (1 
| 21tointi1 fti 2.joigil:31 ittiH 10 riotif11aiiiiiiibi: 10 
| ei isl : joip 1 115.5I6:14 51[i iti grilip:15:11 
rls to giiiiiiാനി - 1 tiyods troitiq . tijo 

5 5115111 35311iiiiittം. 1391 , 


രണ 


തിരുവിതാംകൂറിലെയും കൊ ച്ചി യി ലേ യും 
ദേവസ്വം ബോർഡുകളുടെ ഇപ്പോഴത്തെ 
രീതിയെപ്പററി താങ്കളുടെ അഭിപ്രായം എന്താണ് ? 


englishawn in an obje) tickets. 
மமம 

mbarleif sufocusj ° നf I me 
ന ulars മരത fone ളര itനാഗംUn 
| "F ററാക ക f cle ] > ഉമർ( റ ) { " sc 
|Localrs . 98 Fറത്ത്നത്ത്ഗക] മരക 

S TK con 


3. What is your opinion about the existing forum 

for constituting the Travancore and Cochin 
Devaswom Boards ? 
തിരുവിതാംകൂർ, കൊച്ചി ദേവസ്വം ബോർഡു 
കളുടെരൂപീകരണത്തിന് നിലവിലുളള നിയമ 
സംവിധാനത്തെപ്പററി താങ്കളുടെ 

അഭിപ്രായം 
എന്താണ് ? 


sIds ?ivlin bit Y1115ാംrt ei ji 1stli 4 titli 10 (1 
| 1 tbod 5vitizilitarily : initirit : 3tail (1) 
| aljoigilot! ibitiFi off! II :1:170171110 11 it s t 
| - :51silti :36:l | ue ! ;li:13.A rii kti ni1hittiti 


: b tijhit?lt02 : 0) i vbol is due !!!!!! ( ) 

513 (1191 iterty?? eti 12:29 . 


: 29i lib ( 111; 21 to 4ti 5 lalitoria 15,ftVI ( M) 


4. What is your opinion about the present 

administrative set-up of Sree Padmanabha 
Swamy Temple at Trivandrum ? If any change 
is necessary, please indicate the desirable 
changes ? 
തിരുവനന്തപുരം ( ശ്രീപത്മനാഭസ്വാമി 

ക്ഷേത 
ത്തിന്റെ ഭരണത്തിന് നിലവിലുളള സംവിധാന 

ത്തെപ്പററി എന്താണ് അഭിപ്രായം ? മാററം ആവശ്യ 
മുണ്ടെന്ന് കരുതുന്നെങ്കിൽ ആശാസ്യമായ മാറ 
അങ്ങൾ എന്തായിരിക്കണം ? 


al on lotinic lo lust 9tti 31 D (sode 3 4 9 (2) 
Yood ter(1 1990 11ttiit 19705 vd baiാ 1975 


Locamതകനവം ( 68ം രണ am m 
60 ° നതന്യത്തൻ എന്നു68 • നാര്യ ന 
പാകി - 


GPT , 33/ 1204/83/ V , 


2 


5. Do, you think that the present administrative set 

up of Sree Koodalmanickam Temple at Irinjala 
kuda shall be changed ? If so ; what shall be 
the changes ? 


ഇരിങ്ങാലക്കുട ( ശീ കൂടൽമാണിക്യം ക്ഷേ ത 
ത്തിന്റെ ഇപ്പോഴത്തെ ഭരണസംവിധാനം മാറേണ്ട 
തുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് രീതിയിൽ മാററണം ? 


6 . 


Do you think that the present administrative 
set-up of Sree Krishnaswamy Temple at 
Guruvayoor shall be changed ? If so ; what 
shallbe the changes ? 


ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ 
നിലവിലുളള ഭരണസംവിധാനം മാറേണ്ടതുണ്ടോ? 
ഉണ്ടെങ്കിൽ, ഏത്രീതിയിൽ മാററണം ? 


7. What is your opinion about the various systems 

of administration of Hindu religious institutions 
prevailing in the Malabar region ? What is 
your opinion about the functioning of the 
" Area Committees there ? 


മലബാർ പ്രദേശത്തെ ഹിന്ദുമതസ്ഥാപനങ്ങളുടെ 
ഭരണത്തിന് പ്രാബല്യത്തിലിരിക്കുന്ന വിവിധ 
സംവിധാനങ്ങളെപ്പററി താങ്കളുടെ അഭിപ്രായം 
എന്താണ് ? അവിടെയുളള *(പ്രാദേശിക കമ്മറ്റി 
കളുടെ പ്രവർത്തനത്തെപ്പറ്റിയുളള അഭിപ്രായം 
എന്താണ് ? 


8. Do you think that it is necessary and advisable 

to have a common administrative body for 
exercising control overall the Hindu religious 
institutions in Kerala ? If so please indicate: 


(a) How such a body is to be constituted ? 

suggest its strength , term etc. 


(b ) What should be its powers and duties ? 


(c) What should be the nature of control to be 

exercised by Government, over that body ? 


സംസ്ഥാനത്ത എല്ലാ ഹിന്ദുമതസ്ഥാപ 
നങ്ങളുടെയും ഭരണം നടത്തുന്നതിന് ഒരു 
പൊതുഭരണസമിതി ഉണ്ടായിരിക്കേണ്ടത 


3 


ആശാസ്യവും ആവശ്യവും അല്ലേ ? അങ്ങനെ 
യാണെങ്കിൽ : 


( എ ) ആ സരിതി 

എങ്ങനെ രൂപീകരിക്കണം? 
അതിന്റെ ഘടന ; കാലാവധി തുടങ്ങിയ 

കാര്യങ്ങൾ നിർദ്ദേശിക്കുക. 
( ബി ) ആ സമിതിയുടെഅധികാരങ്ങളും കടമകളും 

എന്തായിരിക്കണം: 
( സി ) അതിന്റെ കേരൽ ഗവം.നിന് ഉണ്ടായിരി 

കേ ണ്ട ന് യന്ത്രണത്തിന്റെ രൂപം എന്തായി 
രിക്കണം? 


9. Do you think it will be desirable and practicable 

to west the management and administration of 
temples in a particular area with regional 
bodies ? If so , what are the safeguards to be 
made in constituting and ensuring the efficient 
functioning of such regional bodies ? 


ഒരു പ്രത്യേക പ്രദേശത്തുളള ക്ഷേ തങ്ങളുട 
ഭരണം പ്രാദേശികസമിതികളിൽ നിക്ഷിപ്തമാ 
ക്കുന്നത്ആശാസ്യമാണോ? (പ്രായോഗികമാണോ? 
അങ്ങനെയാണെങ്കിൽ; അത്തരം പ്രാദേശികസമിതി 
കളുടെ കാര്യക്ഷമമായ പ്രവർത്തനവും രൂപീകര 
ണവും എങ്ങനെ ഉറപ്പു വരുത്താം? 


10. To what extent has the recentLand Legislations, 

Service Inam (Abolition) Act etc. affected the 
revenues and functioning of the Hindu religious 
institutions Kerala ? Is it not necessary to 
exempt these religious institutions from the ambit 
of these enactments, through appropriate legislam | 
tivemeasures ? 


അടുത്തകാലത്ത് നടപ്പാക്കിയ ഭൂനിയമങ്ങൾ ; സർ 
പീസ് ഇനാം നിർത്തലാക്കൽ നിയമം തുടങ്ങിയവ , 
ഹിന്ദുമത സ്ഥാപനങ്ങളുടെ വരുമാനത്തെയും 
പവർത്തനത്തെയും എിതമാ( തം ബാധിച്ചിട്ടുണ്ട്? 
മുൻപറഞ്ഞ നിയമങ്ങളുടെ വ്യാപ്തിയിൽനിന്നും 
മതസ്ഥാപനങ്ങളെ ഒഴിവാക്കേണ്ടതല്ലേ ? അതിന 
സമുചിതമായ നിയമം നിർമ്മിക്കേണ്ടതല്ലേ? 


11. Is it not necessary to provide for periodical 

enhancement of the statutory annuity granted 
to religious institutions in licu of vesting of their 
lands in cultivating tenants ? What steps the 
Government should take to discharge their 
obligation in this behalf ? 


ദേവസ്വം ഭൂമികളീൽ കൈവശക്കുടിയാൻമാർക്ക് 
- സ്ഥിരാവകാശം നൽകിയതിന് പകരം ദേവസ്വ 
ങ്ങൾക്ക് നൽകി വരുന്ന വാർഷികാശനം കാലോ 
ചിതമായി വർദ്ധിപ്പിക്കുന്നതിനുളള വ്യവസ്ഥ 
കൾ ഏർപ്പെടുത്തേണ്ടതല്ലേ ? 
ഇതിന് ഗവൺമെൻറ് സ്വീകരിക്കേണ്ട നടപടികൾ 
ഏതെല്ലാമാണ് ? 


| ന £100 ili 


ാ on 1 റ്- 1( Onc 

-- : daa ...c 


12 . Do you think that the Kerala Government has 

incurred a liability to enhance the annuity 
granted annually from the Consolidated Fund of 
Kerala, to the Travancore Devaswom Board, 
under Constitutional guarantee ? If so , what 
shall be the scale of enhancement ? 
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് രണ 
ഘടനാപരമായ ഉറപ്പിൻറ അടിസ്ഥാനത്തിൽ 

കേരളസർക്കാരിന്റെ സഞ്ചിത നീധിയിൽ നിന്നും 
ആണ്ടോടാണ്ടു കൊടുത്തുവരുന്ന വാർഷികാശനം 
വാദം ധിപ്പിക്കാനുളള 

ബാധ്യത കേരള ഗവൺ 
ചെൻറിന് ഇല്ലേ ? 


s made up Log നരEIR 

ത Finn 0 ( ) 
| m ത 

PULLO . : Melg oofors 

.ക്യൻ( ഖe b ൾ ( ന 67 ക 
• ഭുകയe ൾ *{ ഉദ ceu) ത്ത മര്യമ ത io 7 m ( സ) 

e ality,i . Tu n 
for 3G ... (ന..രin a un in 1 dipattute . (rm) 
f യ അരം + റ iഗരിഅന്നുത ന ന ജ (രക 

ട്ട സം 


വർധനവിൻറ 


തോത് 


അങ്ങനെയാണെങ്കിൽ, 
എന്തായിരിക്കണം? 


, 2 


oldspisy bats olderieb od lliw si luidtsoy of 
| 10 toilitieirtirribs bitr 11: 15 : 11 : 11 55 129vt (1) 
| Listiniാ 1 11iu :916 11:lutilist s iti elactiti 
| 3d| of absure only 376; 1silvw ; or 11 & alod 
115119 jilt gaiiiier19 brts gttiiiiiii10ാ 11 ച birit 

Szoibod Ismoigy dowe griaoisri 


13. Is it not necessary that more effective legal pro 

visions are made to prevent encroachment on 
lands belonging to the Hindu religious institu 
tions ? How can these provisionsbe summarily 
enforced ? 


ഹിന്ദുമതസ്ഥാപനങ്ങളുടെ സ്ഥാവരസ്വത്തുക്ക 
ളിൻമേലുളള കയ്യേററം തടയുന്നതിന് കുടുതൽ 
ഫലപ്രദമായ നിയമവ്യവസ്ഥകൾ ഏർപ്പെടുത്തു 
കയും കാലതാമസം 

കൂടാതെ നടപ്പാക്കുകയും 
ചെയ്യേണ്ടതല്ലേ ? 


e : ഉത. tea 3 ത്തലാക് 14 , L. ) 

ര 
ct Lates, ന ക് ത UnreudocL.) നട 

ന്നുാമേക്വയോ)ct ) 5 otbcmc ¢ ത തന്നുരfo 
ത 4 ഗ്നക( 4e5ck , b ത്തി ; ശരcoനര ഞ 
| ക ത ഗനത്തർ ) നരtheP ര്യ ക 

s a g നര • കന്നു 


. 01 


14 , 


What effective steps can be taken to safeguard 
the movable assets and precious jewels belonging 
to the temples ? 


erioitalaig birtel1 11:391 9li tsd 11:5129 1edlvr 01 
oli Ib9153he 319 13A (tioijilodA) trilil 9i1152 
2ijoigil1ibitiH sity in pitoiാദി bris 2: 13v37 
ot visa2:393ft ott 1i al 6 hb |s153 vi 2oilitati 
tidis di dioil ennittu1itarii aijoigil:31521111qt3x: 
|-5!ail 31 ingotqgs fluo1d1 (311511513 55 :htty 10 

23:111269n vi 


ക്ഷേ തങ്ങളുടെ ജംഗമസ്വത്തുക്കളും വിലപ്പെട്ട 
ആഭരണങ്ങളും സംരക്ഷിക്കുന്നതിന് ഫലപ്രദമായി 
ഏർപ്പെടുത്താവുന്ന നടപടികൾ ഏതെല്ലാമാണ് ? 


tm ; o p ma of cle ന ത്തകതത 
ഗയ ത കരന്ന 60 കടത്തനon n " ഗ 

അത്തരനാഥ മരഉന്ഗ ത്വ 
" Terracica തത്വംചുമത്തരത്ത FL ) 

m ന് ത Ind ഥ മേള ന റ 
നത 5 തണ hാഗ ഉര Loca.m 

ത ite born6 ന ം ന ഗ്ര : രണ 


15 , Is it not desirable to dispose off by sale the 

unserviceable jewels and movables having no 
religious utility and customary significance and 
to utilise the proceeds for the social welfare of 
the Hindu Community ? 
ആചാരപരമായ പ്രാധാന്യമൊ മതപരമായ പായാ 
ജനാ ഇല്ലാത്ത " ഉപയോഗശൂന്യമായ ആഭരണ 
ങ്ങളും ജംഗമങ്ങളും വിററ് കിട്ടുന്ന മുതൽ ഹിന്ദു 
സമുദായത്തിന്റെ സാമൂഹിക നൻമയ്ക്കായി ഉപ 
യോഗിക്കുന്നത്ആശാസ്യമല്ലേ ? 


Iniboitri 10 bivo1q 01 (18223311 301 3i el . II 
|big rtiliriris Violiitete 3.11 10 10919ാഗ stri 
|"riods 10 piev to il ni aithilistiani aijoigi 1 01 
| 3rds 2q912 tsf| vl t effort: 1 giisvilu ni ebill 
|"tirl 921stdaib 01 541 bilod? 

11ാനirtv0ാ 
- Hodod zid : ai soiurgildo 


16. How best can the assets of defunct temples having 

neither poojas nor worshippers , be dealt with ? 
ആരാധകരും പൂജയും ഇല്ലാതെ പ്രവർത്തന രഹി 
തമായി കിടക്കുന്ന ക്ഷേ തങ്ങളുടെആസ്തികൾ 
എ പ്രകാരമാണ് വിനിയോഗിക്കേണ്ടത് ? 


" sconcre ഖകരര ളകിൽ •Lir, ഗാ 
LT ഥ ed u ഷ L.. " 

ന്തകന ഖ thncoun 
|coc ൾ നഖക്tec m ഥ [tion abo 
വലഗ്നഗഗ ഉന്തന്ന്യരക ധർഗ ( മ 

S തണുത eyരളം ക 
Cafelnam grace.Dolun " incorrel ofroce 

e to c ടുതരം 


5 


17. What is your considered - opinion regarding 

shifting as per Thantric rites , the namesake 
temple idols which attract no devotees, to the 
nearest temple which is functioning properly ? 


ചരിത്രപരമായ പാധാന്യമൊ ആരാധകരൊ 
ഇല്ലാതെ അവശേഷിക്കുന്ന ക്ഷേത്രങ്ങളിലെ ആരാധ 
നാമൂർത്തികളെ, തന്ത്രവിധിപ്രകാരം, അടുത്തുളള 
( പധാനക്ഷേ തത്തിലേക്ക് മാററിസ്ഥാപിച്ച് 
പൂജകളും മറ്റും ശരിയായി നടത്തുന്നതിനെപ്പററി 
താങ്കളുടെ സു ചി ന്തി ത മാ യ അ 1 പ ായം 
എന്താണ് ? 


18. What shall be the qualifications of the executive 

staff and contingent employees of temples ? 
Suggest conditions of their service and 
cmoluments . 


ക്ഷേ തങ്ങളുടെ ദൈനംദിന 

ഭരണം നടത്തുന്ന 
എക്സിക്യൂട്ടീവ് സ്ററാഫിൻറയും ക്ഷേത്രജീവന 
ക്കാരുടെയും യോഗ്യതകളും സേവന വേതന വ്യവ 
സ്ഥകളും എന്തായിരിക്കണം ? 


19 , 


What suggestions have ( you to make regarding 
the establishment of institutions for training 
temple-artistes and poojaris ? 
ശാന്തിക്കാർക്കും ക്ഷേതകലാകാരൻമാർക്കും ആവ 
ശ്യമുളള പരിശീലനം നൽകുന്നതിനുളള സംവി 
ധാനം ഏർപ്പെടുത്തുന്നതിനെപ്പററി താങ്കളുടെനിർ 
ദ്ദേശങ്ങൾ എന്താണ് ? 


20. Is it not desirable to follow a common " Almanac 

for all the rituals and ceremonies in temples ? 
സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലെ എല്ലാ കിയക 
ൾക്കും അടിയന്തിരങ്ങൾക്കും, ഐകരൂപ്യമുളള 
ഒരു "പഞ്ചാംഗം തയ്യാറാക്കി നടപ്പാക്കേണ്ടതല്ലേ ? 


21. Is it not necessary to constitute a common fund 

and to implement a phased programme for 
reconstructing and renovating the temples and 
their appurtenances ? 


ക്ഷേതങ്ങളുടെയും ചമയങ്ങളുടെയുംപുനരുദ്ധാ 
രണത്തിനും നവീകരണത്തിനും ഒരു 

സമയബ 
ന്ധിത പരിപാടി ആവിഷ്ക്കരിച്ചും, പൊതു 
ഫണ്ട്രൂപീകരിച്ചും, പ്രവർത്തിക്കേണ്ടതല്ലേ ? 


22. What are your suggestions in respect of assuming 

the temples which their trustees or owners 
willingly surrender or which suffer due to 
maladministration ? 


ഊരാളൻമാരൊ, ഉടമസ്ഥരൊ സ്വമേധയാ വിട്ടു 
തരുന്നതൊ, ദുർഭരണം നടത്തുന്നതോആയ ക്ഷത് 
ൾ 

ഏറെറടുക്കുന്നതിനെപ്പററി താങ്കൾക്കുളള 
നിർദ്ദേശങ്ങൾ എന്തെല്ലാം ? 


23 , 


What measures would you suggest to evoke 
active participation of the devotees in the day 
to -day administration of temples and thus to 
ensure a new vision and renaissance in the social 
life of the Hindus ? 


ഹൈന്ദവ സാമൂഹ്യ ജീവിതത്തിൽ ഒരു പുതിയ 
കാഴ്ചപ്പാടും ഉണർവും ഉണ്ടാക്കുന്നതിന് സഹായ 
കമായ രീതിയിൽ, ക്ഷതങ്ങളുടെ 

ദൈനംദിന 
രണത്തിൽ ആരാധകരുടെ പങ്കാളിത്തവും 

സഹാ 
കരണവും നടപ്പാക്കുന്നതിന സ്വീകരിക്ക 
നടപടികൾ എന്തെല്ലാം ? 


24. What shall be the role of Hindui religious 

institutions in the fields of educational and 
cultural activities ? 


സാംസ്ക്കാരിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ 
ഹിന്ദുമത സ്ഥാപനങ്ങൾ വഹിക്കേണ്ട പങ്ക്എന്താ 
യിരിക്കണം? 


25. Is it desirable and feasible to integrate the 

Travancore Devaswom Fund ; Surplus Fund 
and funds belonging to the Cochin and Malabar 
Devaswom ? If this is impracticable ; please 
suggest alternate measures to operate the 
funds. 


തിരുവിതാംകൂർ ദേവസ്വംഫണ്ടും, 5 സർപ്പസ് 
ഫണ്ടും, കൊച്ചിയിലെയും മലബാറിലെയും 
ദേവസ്വങ്ങളുടെ ഫണ്ടും സംയോജിപ്പിക്കുന്നതു 
പായോഗികവും ആശാസ്യവുംആണോ? 
അല്ലാത്തപക്ഷം ; പകരം സംവിധാനം 

എന്താ 
യിരിക്കണം? 


26. Do you think it is desirable and practicable to 

integrate the services of the existing establish 
ment and temple employees of the Travancore 
Devaswom Board Cochin Devaswom Board 
and the Malabar Devaswom administration ? 


തിരുവിതാംകൂർ ; കൊച്ചി ദേവസ്വം ബോർഡു 
കളുടെയും മലബാർ ദേവസ്വം ഭരണ സംവിധാന 
ത്തിൻറയും കീഴിൽഇപ്പോൾ സേവനം അനുഷ്ഠി 
ക്കുന്ന ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥൻമാരു 
ടെയും സേവന- വേതന വ്യവസ്ഥകൾ സംയോജി 
പ്പിക്കുന്നത് ( പാ.യാഗികവും ആശാസ്യവു 
മാണോ ? 


27. Is it not necessary, to evolve and implement 

service-rules for all the employees and officers 
in accordance with the unique and special 
features of temple-services ? 


ക്ഷേ ( ത ഭരണത്തിന്റെ സവിശേഷതകൾക്ക അനു 
സരണമായി ജീവനക്കാർക്കും 

ഉദ്യോഗസ്ഥൻ 
മാർക്കും സർവ്വീസ് ചട്ടങ്ങൾ തയ്യാറാക്കി 

നടപ്പാ 
ക്കണ്ടതല്ലേ ? 


1 


28, 


What shall be the structural pattern of officers 
under the unified Devaswom administration ? 


ഏകീകൃത ദേവസ്വം ഭരണത്തിൽ ഉദ്യോഗസ്ഥൻ 
മാരുടെ ഘടനയും സംവിധാനവും 

എ ന്തായിരി 
ക്കണം? 


29. Is it not necessary to impose some restrictions 

in the matter of allowing freedom of owganisat 
ion , to the cmployees and officers of the 
Devaswoms ? What shall be the nature of such 
restrictions ? 


ദേവസ്വം ജീവനക്കാർക്കും ഉദ്യോഗസ്ഥൻമാർ ക്കും 
അനുവദിക്കാവുന്ന സംഘടനാ . സ്വാതന്ത്യത്തിന് 
ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണ്ടതല്ലേ ? 
അവയുടെ സ്വഭാവം എന്തായിരിക്കണം? 


30. Is it not necessary to give special consideration 

to temples which have gained national import 
ance and to implement comprehensive pro 
grammes for their development ? What 
measures do you suggest to raise public funds 
for this purpose ? 
സംസ്ഥാനത്തെ ദേശീയ പ്രാധാന്യമുളള ക്ഷേത 
ങ്ങളെ (പത്യേകമായി പരിഗണിച്ച്, അവയുടെ 
വികസനത്തിന് വ്യാപകമായ പരിപാടികൾ തയ്യാ 
രാക്കി നടപ്പാക്കേണ്ടതല്ലേ ? 

ഇതിനാവശ്യമുള 
ഫണ്ട് പൊതുജനങ്ങളിൽ നിന്നും സമാഹരിക്കാ 
നുളള മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണ് ? 


31. Is it not necessary to prune some of the items of 

expenditure of Devaswom administration ? What 
are your suggestions, with special reference to 
the pattern of supervisory staff ? 


ദേവസ്വം ഭരണത്തിനു നേരിട്ടുകൊണ്ടിരിക്കുന്ന 
ചെലവുകൾ ചുരുക്കേണ്ടതല്ലേ? രേണമേൽനോട്ടം 
വഹിക്കാൻ നിയമിതരായിട്ടുളള ജീവനക്കാരുടെയും 
ഉദ്യോഗസ്ഥൻമാരുടെയും സംവിധാനത്തെപ്പററി 
താങ്കൾക്കുളള നിർദ° ദേശങ്ങൾ രേഖപ്പെടുത്തുക. 


32. What shall be the " obligatory" items of 

expenditure ? What shall be the non-obligatory 
and optional items of expenditure? What are 
the measures to be adopted to augment the 
internal revenues ? 


d വസ്വം ഭരണത്തിൽ “നിർബന്ധിതമായി 
നിർവഹിക്കേണ്ട ചെലവിനങ്ങൾ ഏതെല്ലാമായിരി 
ക്കണം? വിവേചനാധികാരം ഉ പ യോ ഗി ച്ചു . 
നിർബന്ധിതമല്ലാത്തതുമായി നിർവഹിക്കാവുന്ന 
ചെലവിനങ്ങൾ ഏതെല്ലാമാണ്. 

ആഭ്യന്തരമായ 
വരുമാനം വർദ്ധിപ്പിക്കാൻ സ്വീകരിക്കുണ്ട 
നടപടികൾ ഏതെല്ലാം? 


33 , 


What are the effective steps to be taken to 
propagate the historical background, cultural 
features and religious importance of our 
temples? 
സംസ്ഥാനത്തെ ക്ഷേ തങ്ങളുടെ ചരിത്രപരമായ 
പശ്ചാത്തലവും, സാംസ്ക്കാരികമായ സവിശേ 
ഷതകളും മതപരമായ പ്രാധാന്യവും പ്രചരിപ്പി 
ക്കുന്നതിനു ഫലപ്രദമായി സ്വീകരിക്കാവുന്ന 
നടപടികൾ ഏതെല്ലാമാണ്? 


34. Is it necessary to 

effect any change in the 
existing set-up of the Travancore and Cochin 
Devaswom Boards, for the interim period 
preceeding the implementation of the unified 
legislation ? 
ഏകീകൃത ദേവസ്വം നിയമം നടപ്പാക്കുന്നതുവരെ 
യുളള ഇടവേളയിൽ; തിരുവിതാംകൂറിലും കൊച്ചി 
യിലും നിലവിലുളള ദേവസ്വം ബോര്ഡുകളുടെ 
സംവിധാനംമാറേണ്ടതുണ്ടോ? 


35 . 


Whatother suggestions can you give to promote 
the better and ideological administration of 
Hindu religious institutions and Endowments in 
Kerala ? 
ഹിന്ദുമതസ്ഥാപനങ്ങളുടെ ർണം - കൂടുതൽ 
കാര്യക്ഷമവും ലക്ഷ്യബോധമുളളതും 

ആക്കുന്ന 
തിന് സഹായകമായി, താങ്കൾക്ക് കൂടുതൽ നൽകാ 
വുന്ന നിർദേശങ്ങൾ എന്തെല്ലാമാണ് 


Name : 


Place : 


Designation : 


Date : 


Address : 


